Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


ം 
കഴ 


GOVER 


രള സർക് 


KERNMENT OF 

E 


ാർ 
KERA 


KERALA GAZETTE 
-- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


30th October 2012 
2012 ഒക്ടോബർ 30 
8th Karthika 1934 
1934 കാർത്തികം 8 


No. | 21 


Vol. I 


നമ്പർ 


തിരുവനന്തപുരം, ചൊവ് 


വാല്യം 1 | 


PART III 
Co- operative Department 


തിരുവനന്തപുരം ജില്ലാ സഹകരണ സംഘം 
- ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
- പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ ചുവടെ 
പരാമർശിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 


നമ്പർ എ . ഇ .എൽ./ 2649 / 2012 . 


2012 സെപ്റ്റംബർ 15 . 


- റ്റി . 1271 -ാം നമ്പർ ആനാട് രാജീവ് ഗാന്ധി ലേബർ 
കോൺടാക്റ്റ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ നിയമത്തിലെ വകുപ്പ് 71 ( ബി ) 
പ്രകാരം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽ ഉത്തരവാകുന്നു . 


സൂചന: നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ് ടാർ 

( ജനറൽ) - ടെ 17 - 1- 2012 - ലെ എൻ. ഡി . ഡി . 30 / 12 
നമ്പർ കത്ത്. 


റ്റി . 1271 -ാം നമ്പർ ആനാട് രാജീവ് ഗാന്ധി ലേബർ 
കോൺടാക്ട് സഹകരണ സംഘം 4 - 2 - 1995 - ൽ രജിസ്റ്റർ 
ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരുന്നുവെന്നും എന്നാൽ 
1- 5 - 2009 -നുശേഷം സംഘം പ്രവർത്തനരഹിതമാണെന്നും 
സൂചന പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


- നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ നെടുമങ്ങാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഇതിനാൽ നിയമിച്ചിരിക്കുന്നു . 
ലിക്വിഡേറ്റർ ടി സംഘത്തിന്റെ ചാർജ്ജ്യഥാവിധി ഏറ്റെടുത്ത് 
ടി വിവരം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 
നിയമാനുസരണമുള്ള അപ്പീൽ കാലാവധിക്കുശേഷം 
സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് 
രജിസ് Sഷൻ റദുചെയ്യുന്നതിനാവശ്യമായ റിപ്പോർട്ട് 
- ലിക്വിഡേറ്റർ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


സംഘം പ്രവർത്തനം സംബന്ധിച്ച് കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം നടത്തിയ പരിശോധനാ 
റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം തുടർന്നുകൊണ്ടുപോകാൻ 
കഴിയില്ലായെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആയതിനാൽ ടി 
സംഘം സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരി 
ക്കാവുന്നതാണെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ശുപാർശ ചെയ്തിരിക്കുന്നു. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ). 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 
ആഫീസ്, തിരുവനന്തപുരം. 


ജോ 


30th OCT. 2012] 


CO -OPERATIVE DEPARTMENT 


90 


ക്ലെയിം നോട്ടീസ് 


4. 


Liability - Limited . 


നമ്പർ വി . 180/ 06. 


2012 ഒക്ടോബർ 10 . 


5 . Area of operation — Whole of the Kollam Revenue 

District. 


6 . Main Objects — Welfare of its members. 


| 7. Type _ Miscellaneous Society Rule 15 (11) 3 (1) of 

- KCS Act and Rule . 


തിരുവനന്തപുരം ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ് ടാർ ( ജനറൽ) - ന്റെ 14 - 12 - 2005 - ലെ 
എ . ഇ . എൽ 6071/05/എൽ. ഡിസ്. നമ്പർ ഉത്തരവ് പ്രകാരം 
റ്റി . 869 -ാം നമ്പർ താഴെ വെട്ടൂർ കൺസ്യൂമർ സഹകരണ 
സംഘത്തെ സമാപ്തീകരിക്കുവാനായി ഈ ആഫീസിലെ 
വർക്ക ല .യൂണിറ്റ് ഇൻ സ് പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ചിരുന്നു . ടി ലിക്വിഡേറ്ററുടെ കാലാവധി 31 - 3- 2009 - ന് 
അവസാനിച്ചതിനാൽ തിരുവനന്തപുരം ജില്ലാ സഹകരണ 
സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 10 - 2 - 2012 - ലെ 
എ . ഇ . എൽ. 99 51 / 2 011 -ാം നമ്പർ ഉത്തരവിലൂ ടെ 
ലിക്വിഡേറ്ററുടെ കാലാവധി 31 - 12 - 2012 വരെ ദീർഘിപ്പിച്ച് 
ഉത്തരവായിട്ടുണ്ട്. ടി സഹകരണ സംഘത്തിൽ നിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക കിട്ടുവാനുണ്ടെങ്കിൽ 
പ്രസ്തുത വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം എന്നെ നേരിട്ടോ, 
ചുമതലപ്പെടുത്തിയ ഏജന്റുമുഖേനയോ അറിയിച്ചിരിക്കേണ്ട 
താണെന്നും ടി സഹകരണ സംഘത്തിലേക്ക്എന്തെങ്കിലും 
തുക അടയ്ക്കുവാനുണ്ടെങ്കിൽ ആയത് നേരിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതാണെന്നും എല്ലാ സംഘാംഗങ്ങളെയും പൊതു 
ജനങ്ങളേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- 8. Authorized Share Capital - 2,51,00, 000 

(Rupees Two Crore and Fifty one Lakhs only ) 


9 . Maximum borrowing power — 150 times of the paid up 

Share Capital plus Reserve Fund . 


( 2 ) 


No , O . 6509 /2012 . 


4th October 2012. 


1. Name of Society — The Chirakkarathazham Public 

Welfare Co -operative Society Ltd . No. Q 1530 . 


2 . Date of Registration - 4- 10- 2012 . 


സഹകരണ സംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, 
ചിറയിൻകീഴ്, ആറ്റിങ്ങൽ. 


( ഒപ്പ്) 
വർക്കല യൂണിറ്റ് ഇൻസ്പെക്ടർ/ 

ലിക്വിഡേറ്റർ, 
- താഴെ വെട്ടൂർ കൺസ്യൂമർ 

സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ റ്റി. 869. 


Address — The Chirakkarathazham Public Welfare 
Co- operative Society Ltd. No . Q 1530 , 
Chirakkarathazham P. O ., Kollam . 
Liability — Limited . 


REGISTRATION CERTIFICATE 


4. 


- 5. Area of operation - Chirakkara , Paravoor, 

Poothakkulam and Parippally Villages only. 


6 . Main Objects — Welfare of its members. 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that the 
following Societies, the particulars which are furnished in 
the Categorical Statements are registered by me today as 
a Co -operative Society under the said Act on the basis of 
limited liability and that the bye - laws of the aforesaid 
societies are also hereby registered under the said 
section . 


7. Type - Miscellaneous- Welfare Co- operative Societies 

| Rule 15 (11 ) ( 1 ) of KCS Act and Rule . 


- 8. Authorized Share Capital - 1,00,00,000 

(Rupees One Crore only ) 


Categorical Statements 


9 . Maximum borrowing power — 150 times of the paid up 

share capital plus Reserve fund . 


- (1 ) 
No. 0 . 5133/ 2012 . 

11th September 2012. 
1. Name of Society - Kollam District Pravasi 

- Co - operative Society Ltd. No . Q 1529 . 
2. Date of Registration - 11 -9 - 2012 . 
3. Address - Kollam District Pravasi Co- operative 

Society Ltd . No . Q 1529 , Edappally Cotta P . 0 ., 
Pin - 691 583. 


Office of the 
| Joint Registrar ( General ), 

Kollam . 


(Sd.) 
Joint Registrar of 
Co - operative Societies 

( General). 


30th OCT. 2012] 


CO -OPERATIVE DEPARTMENT 


- 91 


| സംഗകരണ സംഘം 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന 

ഉത്തരവ് 

( ഹാജർ : ശ്രീ . സി . സി. തോമസ്) 
നമ്പർ എ . ഇ .എൽ. 2614 /2011. 

2012 സെപ്റ്റംബർ 28 . 
സൂചന: - 1. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 12 -4 - 2011 - ലെ എസ്. സി . റ്റി. എം . 925/ 2008 -ാം നമ്പർ ഉത്തരവ്. 

2. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ 24-7- 2012- ലെ എ . ഇ . എൽ. 2614/ 2011 -ാം നമ്പർ ഉത്തരവ്. 
- 3. സംഘം ലിക്വിഡേറ്ററുടെ 16 -8 -2012- ലെ ബി. 967/ 11 -ാം നമ്പർ ഉത്തരവ്. 

- ഐ 4 08 -ാം നമ്പർ ബഥേൽ വനിത സഹ ക ര ണ സംഘം ( ക്ലിപ് തം ) - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനായി ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ " ബി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . ആയത് പ്രകാരം ടിയാൻ 30 - 6- 2011-ാം തീയതിയിൽ ലിക്വിഡേറ്ററായി 
ചുമതല ഏൽക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 

-- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചുമതലയേറ്റശേഷം സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കുകയും കൊടുത്ത് 
തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തു തീർക്കുകയും ചെയ്തശേഷം ബാക്കിയുള്ളവ ഈടാക്കുവാനും കൊടുത്തു തീർക്കുവാനും 
സാധിക്കാത്ത ആ സ് ി കളും ബാദ്ധ്യ ത കളും എഴുതി ത ള്ളു ന്ന തിനും കുറവ് ചെയ്യു ന്ന തിനും അ നു മ തി ക്കായി 
അപേക്ഷിക്കുകയും ആയതിന് സൂചന (2 ) ഉത്തരവ് പ്രകാരം അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഘം സർക്കാരിലേക്ക് 
തുകയൊന്നും അടയ്ക്കുവാനില്ല . വരവ് ചെലവുകൾക്ക് ശേഷം സംഘത്തിന്റെ ബാക്കി പത്രത്തിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ 
ബാക്കിനിൽപ്പുണ്ടായിരുന്ന 972 ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയന് സംഭാവന ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ 
നടപടികൾ ക്രമപ്രകാരം പൂർത്തിയാക്കി സൂചന (3 ) പ്രകാരം ലിക്വിഡേറ്റർ അന്തിമ സമാപീകരണ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 
ലിക്വിഡേഷൻ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയും പരിഗണിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

- ഉത്തരവ് 
ഐ 408 -ാം നമ്പർ ബഥേൽ വനിത സഹ ക രണ സംഘം ( ക്ലിപ് തം ) - ന്റെ ലിക്വി ഡേ റ്ററുടെ 
16 - 8- 2012 - ലെ ഉത്തരവ് അംഗീകരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം വിനിയോഗിച്ച് ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്ത് ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘം വക റിക്കാർഡുകൾ 3 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെമുൻകൂർ അനുവാദം 
വാങ്ങിയതിന് ശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ആഫീസ്, 

( ഒപ്പ്) 
ഉടുമ്പൻചോല . 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that the 
following Societies, the particulars which are furnished 
in the categorical statements are registered by me today 
as a Co- operative Society under the said act on the basis 
of limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said section . 


- 3. Address - Perumbavoor P. 0 ., Ernakulam District. 
4. Liability - Limited. 
5. Area of Operation — 17 Wards of Perumbavoor 

Municipality (Ward No. VI to XXII). 
6 . Main Object — To encourage thrift , Co -operation 

mutual help among members and to give loans and 

advances to members for agricultural purpose . 
7. Authorised Share Capital— 77.50 lakhs (Seventy 

seven and fifty lakh only ) . 
( a ) " A Class -- 50000 shares of ` 100 each 
(b ) "B Class - 5000 shares of ` 500 each 

(c) " C Class - 10000 shares of 25 each 
8. Maximum Borrowing limit of the Society — 150 times 

of paid up Share Capital + Reserve Fund . 
9 . Category as per KCS Act - Rule 15 , 1 - Credit 

Societies A -. Short Term /Medium Term . 
3 (b ) Agricultural Improvement Societies . 


Categorical Statements 


(1 ) 


No. 0 - 6297/ 12 . 

1st October 2012 . 
1. Name and Number of the Society — Perumbavoor 

Agricultural Improvement Co -operative Society Ltd . 

No. E . 1208 . 
2. Date of Registration - 1 - 10 -2012 . 


30th Oct. 2012 ] 


CO -OPERATIVE DEPARTMENT 


Categorical Statement 


No. 0 -6300 /12 . 


Ist October 2012 . 


1. Name and Number of the Society — Nila Tourism 

Development Co-operative Society Ltd . No. P. 1364 . 


2. Date of Registration — 4- 10 -2012. 


1. Name and Number of the Society — Kombanad 

Agricultural Improvement Co -operative Society Ltd . 

No . E . 1210 . 
2. Date of Registration — 1- 10 - 2012 . 
3. Address — Kombanad P. O ., Ernakulam District. 
4. Liability — Limited . 


3. Address — Paruthur (P. O .). 


4 . Liability — Limited . 


5. Area of Operation — Vengoor Gramapanchayat of 

Kunnathunad Taluk . 


5. Area of Operation — Whole area of Ottapalam 

Taluk . 


6 . Main Objects — To accept deposits from their mem 

bers only and undertake business activities for the 
welfare of their members. 


6 . Main Object — To encourage thrift, Co - operation 

mutual help among members and to give loans and 

advances to members for agricultural purpose. 
7. Authorised Share Capital — 77.50 lakh (Seventy 

seven and fifty lakh only ). 
(a ) ‘ A ’ Class — 50000 shares of 100 each 
(b) B Class 5000 shares of 500 each 

(c ) C Class — 10000 shares of 25 each 
8 . Maximum Borrowing limit of the Society — 150 times 

of paid up Share Capital + Reserve Fund . 
9 . Category as per KCS Act - Rule 15 , 1- Credit 

Societies A -. Short Term /Medium Term . 
3 (b ) Agricultural Improvement Societies. 


7. Type of Society , Rule 15 (11) 3 (i) Under 

Miscellaneous Co -operative Society. 
8. Authorised Share Capital — 8,01,00 ,000 ( Rupees 

Eight Crore and one lakh only). 
(a ) 10000 ‘ A ’ class shares of 1,000 each 
(b ) 6000 B class shares of 10 ,000 each 
(c) 5000 ‘C class shares of 2,000 each 
(d ) 10000 ‘D ’ class shares of 10 each 


9. Maximum Borrowing Power of the Society — 100 

times of paid up Share Capital + Reserve Fund . 


(Sd.) 


Office of the Joint Registrar of 
Co -operative Societies (General), 
Ernakulam . 


Office of the Joint Registrar of 
Co - operative Societies (General), 
Palakkad . 


Joint Registrar 

(General). 


(Sd .) 
Joint Registrar of 
Co -operative Societies 

(General). 


REGISTRATION CERTIFICATE 


REGISTRATION CERTIFICATE 


No. 0 - 3288/ 2012 . 


4th October 2012 . 


No . 0 -4389/2012/R . Dis . 


4th October 2012. 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that the 
following particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co- operative Society under the said Act, on the basis of 
limited and that the byelaws of the undermentioned 
society is also hereby registered under the said section . 
The registration number of the Society is P. 1364 . 


In exercise of the powers conferred upon me under 
section 7 of the Kerala Co - operative Societies Act , 1969 
( Act 21 of 1969 ). I do hereby certify that the following 
Society, the particulars which is furnished in the 
categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the byelaws of the 
undermentioned Society is also hereby registered under 
the said section . 


30th Oct. 2012 ] 


CO -OPERATIVE DEPARTMENT 


93 


Categorical Statement 


1. Name and Number of the Society – Hosdurg Taluk 

Motor Transport Workers Welfare Co -operative 
Society Ltd. No . S. 476 . 


‘A ’ — 30000 x 100 = 30 ,00 ,000 
B — 2000 x 500 = 10,00,000 
“C — 10000 x 10 = 1,00 ,000 


Total 


41 ,00 ,000 . 


2. Date of Registration — 4 -10 -2012. 


3. Address — Periya, Periya (P . O .), Kasaragod District. 


8. Maximum Borrowing Power of the Society — 100 

times of the paid up Share Capital + Reserve Fund. 


4 . Liability — Limited . 


9 . Type of Society - Rule 15 ( 11 ) (1 ) — Welfare 

Society . 


5. Area of Operation — Whole area of Hosdurg Taluk . 


6 . Main Objects — To encourage thrift, self-help and 

Co - operation of Co-operatives . 


(Sd.) 


7. Authorised Share Capital — 41 ,00 ,000 ( Rupees 

Fourty one Lakh only ). 


Office of the Joint Registrar , 
(General), Kasaragod . 


Joint Registrar of 
Co -operative Societies 

(General). 


